PART IV 
Private Advertisements and Miscellaneous Notifications 


മ്യൂസിയം മൃഗശാല ഡയറക്ടറുടെ കാര്യാലയം 

ലഘു ദർഘാസ് പരസ്യം 
നമ്പർ എം . ഇസഡ്( ഇ ) - 7159 /2007 . 2008 ജനുവരി 10. 

തിരുവനന്തപുരം മ്യൂസിയം മൃഗശാലയിലെ ചുവടെ 
ചേർക്കുന്ന മ്യൂസിയങ്ങൾ, ഗ്യാലറികൾ എന്നിവ സന്ദർശിക്കു 
ന്നവരുടെ പാദരക്ഷകൾ സൂക്ഷിക്കുന്ന ജോലി ഒരു വർഷ 
ത്തേക്ക് ചെയ്യുവാൻ താല്പര്യമുള്ളവരിൽനിന്നും സീൽ വച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
മ്യൂസിയങ്ങൾ, ഗ്യാലറികൾ 
1. ആർട്ട് ഗ്യാലറി 
2. എൻ. എച്ച്.മ്യൂസിയം 
3. ശ്രീചിത്രാ എൻക്ലേവ് 
4. കെ . സി. എസ്. പണിക്കർ ഗ്യാലറി 

-- നിബന്ധനകൾ 
1. സന്ദർശകർ ഏൽപ്പിക്കുന്ന പാദരക്ഷകളുടെ പൂർണ്ണ ഉത്ത 

രവാദിത്വം കരാറുകാരന്റേതാണ്. 
2. മ്യൂസിയങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 മണി 

മുതൽ വൈകുന്നേരം 5 മണിവരെ ആയിരിക്കും. 
3. പാദ ര ക്ഷ കൾ സൂക്ഷിക്കു ന്ന തിനുള്ള റാക്കു കൾ 
കരാറുകാരൻ മ്യൂസിയം മൃഗശാലാ അധികൃതരുടെ 

മേൽനോട്ടത്തിൽ സ്ഥാപിക്കേണ്ടതാണ്. 
4. സന്ദർശകർക്കും ഡയറക്ടറേറ്റിനും യാതൊരുവിധ ബുദ്ധി 

മുട്ടുംഉണ്ടാകാൻ പാടില്ല . 
- ചെരിപ്പുകൾ വയ്ക്കുന്നിടം തൊട്ട്മ്യൂസിയത്തിലേക്ക് 
കടക്കുന്നതു വരെ ഇടമുറിയാതെ നല്ല വൃത്തിയുള്ള 
കാർപ്പെറ്റ് വിരിക്കുകയും വേണം. 


സീൽ വച്ച ദർഘാസു കൾ ഡയറ്ക ടർ , മ്യൂസിയം 
മൃഗ ശാ ല വകു പ്പ് , തിരു വ ന ന്ത പുരം- 695 033 എന്ന 
വിലാസത്തിൽ ആയിരിക്കണം അയയ്ക്കേണ്ടത്. ടെൻഡർ 
ഫോമു കൾ 28 - 2 - 2 008 - ന് വൈകുന്നേരം 5 മണിവരെ 
ഓഫീസിൽ നിന്നും ലഭി ക്കു ന്ന താണ്. ദ ർ ഘാസു കൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 7 - 3 - 2008 വൈകുന്നേരം 3 
മണിവരെയാണ്. അന്നേ ദിവസം 3 . 30 - ന് ദർഘാസുകൾ 
സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 

ടെ ൻ ഡർ ഫോം ആ വ ശ്യ മുള്ളവർ മ്യൂസിയം 
മൃഗ ശാ ല വകു പ്പ് ഡയ റ് ക ടറുടെ പേരിൽ അപേക്ഷ 
നൽകേണ്ടതും ഫോമിന്റെ വിലയായ 400 രൂപയും എസ്. റ്റി. യും 
ഡ്യൂപ്ലിക്കേറ്റിന് 200 രൂപയും എസ്. റ്റി . യും ഒടുക്കേ ണ്ട 
തുമാണ്. ടെൻഡർ ഫോമുകൾ കൈമാറാവുന്നതല്ല. കൂടാതെ 
ക്വാട്ട് ചെയ്യു ന്ന തുകയുടെ 1 ശത മാനം നിര ത 
ദ്രവ്യമായി ഡയറക്ടറുടെ പേരിൽ മാറാവുന്ന ഡി . ഡി . യും 
ടെൻഡർ ഫോമിനോ ടൊപ്പം സമർപ്പിക്കേണ്ട താ ണ്. ഒരു 
ജോഡി പാദരക്ഷകൾ സൂക്ഷിക്കുന്നതിനുള്ള കൂലി എത്രയാ 
ണെന്ന് വ്യക്തമാക്കിയിരിക്കണം. ടെൻഡറുകൾ യാതൊരു 
കാരണവും കൂടാതെ നിരസിക്കാനും മാറ്റി വയ്ക്കാനുമുളള 
അ 

ധ 1 
ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ 
വിവരങ്ങൾ തിരുവനന്തപുരം മ്യൂസിയം മൃഗശാല ഡയറക്ട 
റേറ്റിൽനിന്നും പ്രവർത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


മ്യൂസിയം മൃഗശാല ഡയറക്ടറുടെ - ( ഒപ്പ്) 
കാര്യാലയം, 

ഡയറക്ടർ. 
തിരുവനന്തപുരം. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


